Regn . No. KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No . രജി. നമ്പർ 
KL / TV ( N )/ 634/2012 - 14 


കേരള 
COVERNME 


ാർ 


ള സർക 


MENT OF 


KERALA 


KERALA GAZETTE 

- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


) 


No. 


Vol. I 
വാല്യം 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


13th November 2012 
| 2012 നവംബർ 13 
22nd Karthika 1934 
1934 കാർത്തികം 22 


നമ്പർ 


PART III 
Commissionerate of Land Revenue 


KOTTAYAM DISTRICT 


ലേലപ്പരസ്യം 
നമ്പർ സി - 2811 / 2012 . 

- 2012 ഒക്ടോബർ 25 . 
കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ എരുമേലി വടക്ക് വില്ലേജിൽ 
ബ്ലോക്ക് 30 - ൽ റീസർവെ 169/ 8 - ൽപ്പെട്ട 37. 85 ആർ. സ്ഥലത്ത് 
റിസർവ് ചെയ്ത് നിർത്തി യിരുന്ന ഈട്ടിമരം കട പുഴകി 
കിടക്കുന്നതാണ്. ടി ഈട്ടിത്തടി 19 - 6 - 2012 , 13 - 9 - 2012 എന്നീ 
തീയതികളിൽ ലേലം നടത്തുന്നതിലേക്ക് ലേലപ്പരസ്യം നൽകി 
യിട്ടു ള്ള താ ണ്. എന്നാൽ ടി ദിവ സ ങ്ങ ളിൽ ലേല ത്തിൽ 
പങ്കെടുക്കുവാൻ ആരും ഹാജരാകാതിരുന്ന സാഹചര്യത്തിൽ ടി 
ഈട്ടിത്തടി വീണ്ടും 17 - 12 - 2012 , 3 മണിക്ക് എരുമേലി വടക്ക് 
വില്ലേജ് ആഫീസിൽവച്ച് ലേലം നടത്തുവാൻ തീരുമാനിച്ചു . 
റവന്യൂ ഡിവിഷണൽ ആഫീസറോ അദ്ദേഹം അധികാര 
- പ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ ടി തടി പരസ്യ ലേലത്തിൽ 
വിൽക്കുന്നതാണ്. 


- ലേലത്തിൽ പങ്കെടുക്കു ന്ന വർ 1,000 നിര തദ്രവ്യം 
കെട്ടിവയ്ക്കേ ണ്ടതും ലേലം പിടിക്കുന്ന ആൾ മൊത്തം 
തുകയുടെ 3 ഭാഗവും മുഴു വൻ തുകയുടെ വിൽപ്പന 
നികുതിയും അപ്പോൾത്തന്നെ അടയ്ക്കേണ്ടതും ബാക്കി തുക 
ലേലം സ്ഥിരപ്പെടുത്തുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം 
അടച്ച് രസീത് വാങ്ങേണ്ടതും തുക മുഴുവനും അടച്ച് ലേലം 
സ്ഥിരപ്പെടുത്തിയതിന് ശേഷം തടി നീക്കം ചെയ്യേണ്ടതുമാണ്. 
ടി ലേലം മറ്റ് സർക്കാർ ലേല ത്തിന്റെ നിബ ന്ധ ന കൾക്ക് 
വിധേയമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ കോട്ടയം റവന്യൂ 
ഡിവിഷണൽ ആഫീസ്, കാഞ്ഞിരപ്പള്ളി താലൂക്കാഫീസ്, 
എരുമേലി വടക്ക് വില്ലേജാഫീസ് എന്നിവിടങ്ങളിൽ നിന്ന് 
അറിയാവുന്നതാണ്. 

ഈട്ടിത്തടിയുടെ മതിപ്പ് വില - 37 , 351 . 


- ( ഒപ്പ്) 


റവന്യൂ ഡിവിഷണൽ ആഫീസ്, 
മിനി സിവിൽ സ്റ്റേഷൻ, 
കോട്ടയം. 


റവന്യൂ ഡിവിഷണൽ 

ആഫീസർ. 


